Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No . KL /TV ( N )/ 634/2012- 14 


GOVERN 


ം 


ക 


ാർ 


രള സർക് 
ZNMENT OF 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


1. 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014ജൂ ലൈ 1 

1st July 2014 
1189 മിഥുനം 17 
17th Mithunam 1189 


-- നന് 
| 26 


Vol. III 


No. 


) 


Thiruvananthapuram , 

Tuesday 


1936 ആഷാഢം 10 
10th Ashadha 1936 


PART III 
Industries Department 


കയർ വികസന ഡയറക്ടറുടെ നടപടിക്രമം, തിരുവനന്തപുരം 


( ഹാജർ ഡോ . കെ . മദനൻ) 


നമ്പർ സി. എസ് . 5 / 4620 / 91. 


2014 മേയ് 27. 


വിഷയം: - കയർ വികസനം വൈപ്പിൻ സി . വി. സി. എസ്. ലി . നമ്പർ 716 അന്തിമ സമാപ്തീകരണം രജിസ്ട്രേഷൻ 

റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) സ്പെഷ്യൽ ആഫീസറുടെ 27 -4- 1965- ലെ സി.എസ്. 3/3243/ 65 -ാം നമ്പർ ഉത്തരവ്. 


(2) 17 - 12 -2009 - ലെ സർക്കാർ ഉത്തരവ് ( സാധാരണ) നമ്പർ 1574 / 09. 


( 3) വടക്കൻ പറവൂർ കയർ ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ 6 - 7 - 2013 - ലെ LI( C )/ 716 / 99 നമ്പർ കത്ത്. 


(4) വടക്കൻ പറവൂർ കയർ പ്രോജക്ട് ഓഫീസറുടെ 24- 1- 2014 - ലെ ഡി / 298 / 99 നമ്പർ കത്ത്. 


വൈപ്പിൻ കയർ വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 716 എന്ന സംഘം സൂചന (1) പ്രകാരം ലിക്വിഡേഷനി 
ലാവുകയും ആദ്യ ലിക്വിഡേറ്റർ 6 -6 - 1965- ൽ ടി സംഘത്തിൽ ചുമതലയേൽക്കുകയും ചെയ്തു . ക്ലെയിം നോട്ടീസ് ഗവ. ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ചെങ്കിലും അവകാശമുന്നയിച്ച് ആരുംതന്നെ അപേക്ഷിച്ചിട്ടുള്ളതായി കാണുന്നില്ല . സംഘത്തിന്റെ ലിക്വിഡേഷൻ 
തീയതി വരെയുള്ള കണക്കുകൾ സഹകരണ വകുപ്പ് ആഡിറ്റ് നടത്തുകയും ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ 
വടക്കൻ പറവൂർ കയർ പ്രോജക്ട് ആഫീസിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആഡിറ്റ് ചെയ്ത സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. 


1st JUNE 2014] 


INDUSTRIES DEPARTMENT 


ഈടാക്കാൻ കഴിയാത്ത ആസ്തികൾ ഈടാക്കി മുൻഗണനാ ക്രമത്തിൽ കൊടുത്തുതീർക്കുകയും ചെയ്തു . കൊടുത്തു 
തീർക്കാൻ കഴിയാത്ത സർക്കാർ ബാദ്ധ്യതകൾ സൂചന (2 ) - ലെ സർക്കാർ ഉത്തരവ് പ്രകാരം എഴുതിത്തള്ളിയിട്ടുള്ളതാണ്. കൊടുത്തു 
തീർക്കാൻ കഴിയാത്ത മറ്റ് ബാദ്ധ്യതകൾ, നഷ്ടം എന്നിവ കണ്ടുകെട്ടുകയും ഈടാക്കാൻ കഴിയാത്ത ആസ്തികൾ എഴുതിത്തള്ളു 
വാനും 1969- ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 73 ( ജെ ) പ്രകാരം ലിക്വിഡേറ്ററിൽ നിക്ഷിപ്തമായിരിക്കുന്ന 
അധികാരമുപയോഗിച്ച് നടപടിക്രമം പാലിച്ചിട്ടുണ്ട്. 


- മേൽപ്പറഞ്ഞ വകയിൽ നിന്ന് ടി സംഘത്തിന് ഇനി ആസ്തിയായും ബാദ്ധ്യതയായും ഒന്നുംതന്നെ നിലനിൽക്കുന്നില്ലെന്നും 
ടി സംഘത്തിന്റെ അന്തിമ സമാപീകരണ പൊതുയോഗം വിളിച്ചു ചേർത്തെങ്കിലും ആരുതന്നെ പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്തി 
ട്ടില്ലായെന്നും ആയതിന്റെ അടിസ്ഥാനത്തിൽ വടക്കൻ പറവൂർ കയർ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ സൂചന (3) പ്രകാരം വൈപ്പിൻ 
സി . വി . സി . എസ്. ലി . നമ്പർ 716 - ന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവാകാൻ അപേക്ഷിച്ചതിൻപ്രകാരം, ടി സംഘം 
അന്തിമമായി സമാപ്തീകരിച്ചു രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത ഉത്തരവാകുന്നതിന് സൂചന ( 4) പ്രകാരം വടക്കൻ പറവൂർ കയർ 
പ്രാജക്ട് ഓഫീസർ ശുപാർശ ചെയ്തിരിക്കുന്നു . 


ഉത്തരവ് 


മേൽ പ്രസ്താവിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, വൈപ്പിൻ കയർ വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
716- ന്റെ പ്രവർത്തനങ്ങൾ അന്തിമമായി സമാപ്തീകരിച്ചു രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് സൂചന (3), (4) പ്രകാരം ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടറുടെയും വടക്കൻ പറവൂർ കയർ പ്രോജക്ട് ഓഫീസറുടെയും ശുപാർശ അംഗീകരിച്ചുകൊണ്ട് ടി സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 
സംഘം വക മുഴുവൻ രേഖകളും റെക്കോർഡുകളും ഉത്തരവ് തീയതി മുതൽ 3 വർഷക്കാലം ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ 
അധീ ന ത യിൽ സൂക്ഷിക്കേണ്ടതും, ടി കാലാവധി പൂർത്തി യാ യാൽ, കയർ വികസന ഡയറക്ടറുടെ ( ര ജി സ് ടാർ) 
അംഗീകാരത്തോടുകൂടി മാത്രം നശിപ്പിക്കാൻ പാടുള്ളൂവെന്ന്ഉത്തരവാകുന്നു . 


കയർ വികസന ഡയറക്ടറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
കയർ വികസന ഡയറക്ടർ. 


